| Reg . No. രജി. നമ്പർ 
KL / TV ( N ) /12 / 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


= 


= 


= 


WMENT OF 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


SANTHAPURAM , TUESDAY 


2011- 2020 


N 


No . 


Vol. LVI 
വാല്യം 56 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


17th Phalguna 1932 
1932 ഫാൽഗുനം 17 


PART III 
Dairy Development Department 


കണ്ണൂർ ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി 
- ഡയറക്ടറുടെ നടപടിക്രമം 

നമ്പർ സി -782 / 2010 . 


2011 ഫെബ്രുവരി 1. 


പരാമർശം: - 1. ഈ ഓഫീസിലെ 9 - 2 - 2010 , 29 - 4 - 2010 , 

20 -5 - 2010 , 30 - 12 - 2010 തീയതികളിലെ ഇതേ നമ്പർ 
കത്തുകൾ 
2. ഇരിട്ടി ക്ഷീരവികസന 

ഓഫീസറുടെ 
15 - 5 - 2010 - ലെ 112 / 2010 നമ്പർ കത്ത് . 
3 . കേരള - സഹകരണ 

നിയമം 

വകുപ്പ് 
- 1 1 ( 2 ) ( 8 ) ) . 
- പട്ടാനൂർ ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി. 225 ( ഡി ) ആപ്കോസ് 11 - 12 - 2008 - ൽ രജിസ്റ്റർ 
ചെയ്ത സംഘമാണ്. സംഘം രജിസ്റ്റർ ചെയ്ത് നാളിതുവരെ യായിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തതിനാൽ പരാമർശം 
( 1) പ്രകാരം നിരവധി കത്തുകൾ സംഘം പാമോട്ടർക്ക് അയച്ചിരുന്നു . എന്നാൽ ഈ കത്തുകൾക്ക് ഇതുവരെയായിട്ടും 
മറുപടി ലഭിച്ചിട്ടില്ല . കൂടാതെ 30- 12 - 2010 - ൽ സംഘം ചീഫ് പ്രൊമോട്ടറായ ശ്രീ . രാജീവിന് കൈപ്പറ്റു രശീതി സഹിതം രജി 

ഡ് കത്തയച്ചിരുന്നുവെങ്കിലും ആയത് കൈപ്പറ്റാതെ മടങ്ങിവന്നിരുന്നു . 
രജിസ്ട്രാർ കാലാവധി നീട്ടാൻ അനുമതി നൽകി 

യിട്ടില്ലാത്തപക്ഷം സംഘം അതിന്റെ രജിസ്ട്രേഷനു 
ശേഷമുളള ആറുമാസത്തിനകം പ്രവർത്തനം ആരംഭിച്ചിട്ടില്ലെങ്കിലും അല്ലെങ്കിൽ പ്രവർത്തനം നിന്നുപോയിട്ടു ങ്കിലും 
കേരള സഹകരണ സംഘം നിയമം വകുപ്പ്71 (2 ) ബി അനുസരിച്ച് സംഘം നിർത്തൽ ചെയ്യാവുന്നതാണ്. 

പട്ടാനൂർ ക്ഷീരോൽപ്പാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 225 ( ഡി ) ആപ്കോസിന്റെ ചീഫ് 
പാമോട്ടറുടെ ഭാഗത്ത്നിന്നോ പ്രൊമോട്ടിങ്ങ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നോ സംഘം പ്രവർത്തനം ആരംഭിക്കുന്നതിനു 
ള്ള നടപടികൾ ഒന്നുംതന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് പരാമർശം ( 2) 


പ്രകാരം ഇരിട്ടി ക്ഷീര വികസന ഓഫീസർ ശുപാർശ ചെയ്തിട്ടു . ഈ സാഹചര്യത്തിൽ താഴെ കാണിച്ച ഉത്തരവ് 
പുറപ്പെടുവിക്കുന്നു . 

ഉത്തരവ് 


11- 12 -2008 - ന് രജിസ്റ്റർ ചെയ്ത പട്ടാനൂർ ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 225 ( ഡി ) 
ആപ്കോസിന്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിക്കാത്ത സാഹചര്യത്തിൽ പരാമർശം ( 2) - ന് വിധേയമായി കേരള 
സഹകരണ സംഘം നിയമം വകുപ്പ്71 (2) ( ബി ) അനുസരിച്ച് സംഘം നിർത്തൽ ചെയ്തതായി ഇതിനാൽ അറിയിച്ചുകൊ 
ളളുന്നു . 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

(ഒപ്പ്) 
കാര്യാലയം, കണ്ണൂർ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 
REGISTRATION CERTIFICATE 

No . C -1069 /2009. 18th February 2011 . 
I do hereby certify in exercise of the powers conferred on me under Section 7 of the Kerala Co - operative 
Societies Act, 1969 (Act 21 of 1969 ), that the following Society , the particulars which are furnished in the 
categorical statement is registered by me today as a Co -operative Society under the said Act , on the basis of 
limited liability and that the byelaws of the undermentioned society is also hereby registered under the said Section . 


തരംതിരിച്ചുള്ള പട്ടിക 


9 


സംഘത്തിന്റെ പേര് കുറുവാട്ട്മൂല ക്ഷീരോൽപാദക സഹകരണസംഘം ക്ലിപ്തം നമ്പർ സി. 236 ( ഡി ) ആപ്കോ 

സ്. 
രജിസ്റ്റർ ചെയ്ത തീയതി - 18 - 2 -2011. 
മേൽവിലാസം - കുറുവോട്ട്മൂല ക്ഷീരോൽപാദക സഹകരണ സംഘം ക്ലിപ്തം നമ്പർ സി . 236 ( ഡി ) ആപ്കോസ്, 

- കുറ്റ്യാട്ടൂർ പി . ഒ. - 670 602 
താലൂക്ക് കണ്ണൂർ. 
ജില്ല കണ്ണൂർ. 
പ്രവർത്തനപരിധി- - കുറ്റ്യാട്ടൂർ പഞ്ചായത്തിലെ 6, 14 വാർഡുകൾ 
ബാദ്ധ്യത ക്ലിപ്തം. 
പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 
അംഗീകൃത ഓഹരിമൂലധനം - 25, 000 ( ഇരുപത്തയ്യായിരം മാത്രം). 
സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം വായ്പകളുടെയും നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധനം, 

സഞ്ചിതമായ കരുതൽ ധനം, കെട്ടിടനിധി എന്നിവയുടെതുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ കുറച്ചിട്ടുള്ള 
തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ പാടുള്ളതല്ല . 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

- ( ഒപ്പ്) 
കാര്യാലയം, കണ്ണൂർ. 

ഡെപ്യൂട്ടി ഡയറക്ടർ. 


